Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7080 


KERALA GAZETTE 


[ PART III 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


യിൻമേൽ പെരുവന്താനം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിയതിൽ പെരുവന്താനം വില്ലേജിൽ കുറ്റി 
ക്കാട്ട് വീട്ടിൽ അബ്രഹാം , കെ . എസ് . എന്നയാൾ 2-6-2021 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത 
അവകാശി താഴെ പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 


1 


63 


2 


60 


3 


പേര് 


പരേതനുമായുള്ള വയസ് 


ബസും 


രാജശേഖരപിള്ള 

മകൻ 
ശ്രീകുമാരപിള്ള 

( പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . ) 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പര തരുടെ അനന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


ജൂലിയ കെ . എബ്രഹാം 


മകൾ 


28 


ആകയാൽ പരേതന്റെ അനന്തരാവകാശിയായി മുകളിൽ 
പേർ ചേർത്തിരിക്കുന്ന ( 1 ) ഒരാൾ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരളാ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജ രാ യി രേഖാ മൂലം ബോധിപ്പി 
ക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 27 ) 


നമ്പർ ബി3-3243 2021 . 


2021 മാർച്ച് 3 . 


( 2 ) 


ഉടുമ്പൻചോല താലൂക്കിൽ കൽകൂ ന്തൽ വില്ലേജിൽ 
നെടുംകണ്ടം കരയിൽ മുറിയാങ്കൽ വീട്ടിൽ എം . കെ . ശ്രീധരൻ 
5 - 8 -2009 - ൽ മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . പരേ തന്റെ മകൻ 
രാധാകൃഷ്ണൻ , എം . എസ് . പരേതന്റെ പിൻതുടർച്ചാവകാശി 
കളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികൾ എന്നു കാണുന്നു . 


നമ്പർ ജി1-352212021 . 

2021 ആഗസ്റ്റ് 6 . 
ഇടുക്കി ജില്ലയിൽ പീരു മേട് താലൂക്കിൽ കൊക്ക യാർ 
വില്ലേജിൽ പാറയിൽ വീട്ടിൽ എബ്രഹാം , പി . എം . എന്നയാൾ 
10-3-2009 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പത്തിന്റെ അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ജൂലി പി . സാമുവൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കൊക്കയാർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
കൊക്കയാർ വില്ലേജിൽ പാറയിൽ വീട്ടിൽ എബ്രഹാം , പി . എം . 
എന്ന യാൾ 10-3-2009 - ൽ മരണമടഞ്ഞിട്ടുള്ള താണെന്നും , 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവർ 
മാത്രമാണെന്നും കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


79 


2 


55 


3 


51 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


4 


49 


ബന്ധം 


5 


38 


1 


ജൂലി പി . സാമുവൽ 


ഭാര്യ 


34 


ഭാരതി , എസ് . 

ഭാര്യ 
മഹേശ്വരി രാധാകൃഷ്ണൻ മകൾ 
രാധാകൃഷ്ണൻ , എം . എസ് . മകൻ 
വിജി പ്രസാദ് 

മകൾ 
കൃഷ്ണേന്ദുകുമാർ 

മകൻ 
( പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ള വരാണ് 
പര തന്റെ അ നന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെ ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


2 


എയ്ഞ്ചൽ എബ്രഹാം 


മകൾ 


11 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേർ ചേർത്തി രി ക്കുന്ന ( 2 ) രണ്ട് പേർ മാത്ര മാ ണെന്ന് 
കാണിച്ച് സാക്ഷ്യ പ്രതം നൽകു ന്ന തിന് ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരളാ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരു 
മേട് തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ 
മൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാ 
ലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ഉടുമ്പൻചോല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


താലൂക്കാഫീസ് , 
പീരുമേട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Peerumede Taluk 


തിരുത്തൽ പരസ്യം 


പരസ്യം 


( 1 ) 


( 1 ) 


നമ്പർ എ7-5370 / 2021 . 


2021 ആഗസ്റ്റ് 6 . 


46-00 


ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പെരു വ ന്താനം 
വില്ലേജിൽ കുറ്റിക്കാട്ട് വീട്ടിൽ അബ്രഹാം , കെ . എസ് . എന്നയാൾ 
2 -6-2021 - ൽ മര ണ മ ട ഞ്ഞിട്ടു ള്ള താണെന്നും പരേ തന്റെ 
അ ന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പത്തേന്റെ മകൾ ജൂലിയ കെ . എബ്രഹാം സമർപ്പിച്ച അപേക്ഷ 


നമ്പർ ജി1-6537 2020 . 

2021 ആഗസ്റ്റ് 5 . 
27 -4 -2021 -ാം തീയതി യിലെ കേരള ഗസറ്റ് നമ്പർ -17 
വാല്യം X , പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
സപ്ലി മെന്ററി വിഭാ ഗ ത്തിൽ 

പേജ് ന മ്പ രിൽ 
കമ നമ്പർ ( 2 ) ആയി ( പസി ദ്ധീ ക രിച്ച് പര സ്യ ത്തിൽ 
" തുള ത്തി നാൽ ' ' 

എന്നുള്ളത് 

" കുള ത്തി നാൽ ' ' എന്നും 
“ കെ . കെ . ജോസഫ് ' ' എന്നുള്ളത് " " കെ . ജെ . ജോസഫ് ' ' 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


152 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7081 


( 2 ) 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ബേബിഗിരിജ 


ഭാര്യ 


67 


2 


ശ്രീകാന്ത് , പി . 


മകൻ 


39 


നമ്പർ ജി1-6977 2020 . 

2021 ആഗസ്റ്റ് 6 . 
13-4-2021 -ാം തീയതിയിലെ 15 -ാം നമ്പർ കേരള ഗസറ്റ് 
വാല്യം X , പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 2850 - ൽ ക്രമ നമ്പർ 1 -ാമതായി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ “ രാജിലാൽ , റ്റി . ആർ . ” 
എന്നുള്ളത് " രാജ് ലാൽ , റ്റി . ആർ . ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


3 


37 


ശുഭലക്ഷ്മി , പി . 

മകൾ 
( പരേതന്റെ മാതാവ് മുൻപിനാലെ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 

മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രായി സമർപ്പിക്കേണ്ട താ ണ് . താമ സിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരുകാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പീരുമേട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Thodupuzha Taluk 


പരസ്യം 


( 3 ) 


( 1 ) 


നമ്പർ എഫ്1-687232021 . 


2021 ആഗസ്റ്റ് 6 . 


നമ്പർ എഫ്1-2806 / 2021 . 

2021 ആഗസ്റ്റ് 6 . 
തൊടു പുഴ താലൂക്കിൽ കുമാ ര മം ഗലം വില്ലേജിൽ 
കള രി പ്പറ മ്പിൽ വീട്ടിൽ മെദീൻ അലി യാർ എന്നയാൾ 
8-10-2001 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ മകൻ 
അലിയാർ മൈദീൻ സമർപ്പിച്ച് അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ ടി മദീൻ അലി യാർ 
8-10-2001-00 തീയതി മരണപ്പെട്ടിട്ടു ള്ള തായും 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നും 
അറിവായിരിക്കുന്നു . 


തൊടു പുഴ താലൂക്കിൽ 

താ ലൂ ക്കിൽ നെയ്യ ശ്ശേരി വില്ലേ ജിൽ 
കിഴക്കാലായിൽ വീട്ടിൽ പി . എം . ഏലിക്കുട്ടി എന്ന വർ 
7-3-2005 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതയുടെ ഭർത്താവ് 
കെ . ഒ . ജോസഫ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി ഏലിക്കുട്ടി , പി . എം . 7-3-2005 -ാം 
തീയതി മരണപ്പെട്ടിട്ടുള്ളതായും താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതയുടെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


അന്വഷണം 


താഴ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


പേര് 


ബന്ധം 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


നബീസ 


ഭാര്യ 


71 


1 


കെ . ഒ . ജോസഫ് 


ഭർത്താവ് 


80 


2 


അലിയാർ മെദീൻ 


മകൻ 


53 


2 


ദീപാ ജോസ് 


മകൾ 


45 


3 


ഷംസുദ്ദീൻ 


51 


31 


3 


ബോബി s / o ജോസ് 


മകൻ 


43 


4 


സലിം 


49 


5 


നജീ 


മകൾ 


44 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി സമർപ്പിക്കേണ്ട താണ് . താമ സിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരുകാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . ) 

മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ആ യത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രായി സമർപ്പി ക്കേ ണ്ട താ ണ് . താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരുകാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


( 4 ) 


നമ്പർ എഫ്1-7243 / 2021 . 


2021 ആഗസ്റ്റ് 6 . 


നമ്പർ എഫ്1-723982021 . 

2021 ആഗസ്റ്റ് 6 . 
തൊടു പുഴ താ ലൂ ക്കിൽ മണ ക്കാട് 

വില്ലേ ജിൽ 
ചൈതന്യ വീട്ടിൽ പത്മ നാ ഭ പിള്ള , പി . കെ . എന്നയാൾ 
11-6-2021 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ ഭാര്യ 
ബേബി ഗിരിജ സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി പത്മനാഭ പിള്ള , പി . കെ . 
11-6-2021 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതായും താഴെ പറയുന്നവർ 
മാത മാണ് പരേ തന്റെ അവ കാ ശി കൾ 

എന്നും 
അറിവായിരിക്കുന്നു . 


തൊടു പുഴ താലൂക്കിൽ നെയ്യ ശ്ശേരി വില്ലേ ജിൽ 
ആക്കാം തിരിയിൽ വീട്ടിൽ വർക്കി ഭാര്യ റോസ എന്നവർ 
25-4-1980 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതയുടെ മകൻ 
വർക്കി തോമസ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി റോസ് 25-4-1980 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതായും താഴെ പറയുന്നയാൾ മാത്രമാണ് 
പരേതയുടെ അവകാശി എന്നും അറിവായിരിക്കുന്നു . 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 16:00:08 
+ 05'30 ' 


153 


